© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV/634/2021-2023 


2021 





കേരള ഗസറ്റ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 


തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 sake] _ 12th January 2021_ oad 
1196 ധനു 28 2 
Vol. X Thiruvananthapuram, _ 28th Dhanu 1196 | No. 


1942 പൌഷം 22 


നട 22nd Pousha 1942 








PART III 
Commissionerate of Land Revenue 


12th Jan. 2021] 
(6) 


നമ്പര്‍ എ3-8231/2020. 2020 സെപ്റ്റംബര്‍ 30. 


ഇടുക്കി താലൂക്കില്‍ ഇടുക്കി വില്ലേജില്‍ വാഴത്തോപ്പ്‌ 
കരയില്‍ മലേപ്പറമ്പില്‍ വീട്ടില്‍ സോഫിയ ജെയിംസ്‌ എന്നവര്‍ 
23 -3-2020-ല്‍ മമരിച്ചുപോയിട്ടുള്ളതാണെന്നും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കണമെന്നും കാണിച്ച്‌ ടിയാളുടെ ഭര്‍ത്താവ്‌ 
ജെയിംസ്‌ വര്‍ക്കി ഈ താലൂക്ക്‌ കച്ചേരി മുമ്പാകെ അപേക്ഷ 
സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. ടി അപേക്ഷ ഇടുക്കി വില്ലേജാഫീസര്‍ 
മൂഖേന അവകാശ വിചാരണ നടത്തി വന്ന റിക്കാര്‍ഡുകള്‍ 
പരിശോധിച്ചതില്‍ ടി സോഫിയ ജെയിംസ്‌ 23-3-2020-ല്‍ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാര്രമാണ്‌ ഉള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജെയിംസ്‌ വര്‍ക്കി ഭര്‍ത്താവ്‌ 70 
2 സുമിമോള്‍ ജെയിംസ്‌ മകള്‍ 37 
3 സുമീഷ്‌ ജെയിംസ്‌ മകന്‍ 34 


പരേതയായ സോഫിയ ജെയിംസ്‌ എന്നവരുടെ 
അനന്തരാവകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ മാരധ്രമാണെന്ന്‌ 
അറിവായ സാഹചര്യത്തില്‍ അപേക്ഷ പ്രകാരം അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ മേല്‍ വിവരിച്ചവര്‍ പേരില്‍ കൊടുക്കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികള്‍ ആയത്‌ ടി 
പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞതോ 


രേഖാമുലം അല്ലാത്തതോ ആയ ആക്ഷേപങ്ങള്‍ 
പരിഗണനാര്‍ഹമല്ല. 

താലൂക്കാഫീസ്‌, (ഒപ്പ്‌) 
ഇടുക്കി. തഹശീല്‍ദാര്‍. 


ERNAKULAM DISTRICT 
Kochi Taluk 


പരസ്യം 


നമ്പര്‍ എച്ച്‌മ-6145/2020. 2020 ആഗസ്റ്റ്‌ 26. 


കൊച്ചി താലൂക്കില്‍ ഇടക്കൊച്ചി വില്ലേജില്‍ 
പടക്കാറ വീട്ടില്‍ രേവമ്മ, ടി. ജി. എന്നവര്‍ മരിച്ചു 
പോയെന്നും പ്രൊവിഡന്റ്‌ ഫണ്ട്‌ ഓഫീസില്‍ ഹാജരാക്കുന്നതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടു കൊണ്ട്‌ 
പരേതയുടെ ഭര്‍ത്താവ്‌ ബാബു, പി. എസ്‌. സമര്‍പ്പിച്ച 
അപേക്ഷയില്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം 
നടത്തിയതില്‍ രേവമ്മ, ടി. ജി. എന്നവര്‍ 4-3-2020-ം തീയതിയില്‍ 
മരിച്ചുപോയിട്ടുള്ളതായും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമാണെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബാബു, പി. എസ്‌. ഭര്‍ത്താവ്‌ 69 
2 ക്ലിന്റ്‌ ബാബു മകന്‍ 28 


3 ക്രൂസ്‌ ബാബു, ആര്‍. 25 


2 


Gaz. No. 2/2021/DTP (CLR). 


COMMISSIONERATE OF LAND REVENUE 


155 


255 


മേല്‍ വിവരിച്ചവരാണ്‌ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധ 


പ്പെടുത്തി 30 ദിവസത്തിനകം രേഖാമൂലം കൊച്ചി 
തഹശീല്‍ദാര്‍ മുന്‍പാകെ ഹാജരാകേണ്ടതാണ്‌. നിശ്ചിത 
തീയതി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമായോ വരുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
കൊച്ചി. തഹശീല്‍ദാര്‍. 


Kanayannur Taluk 
പരസ്യം 


() 


MAUS ag)5- 13198 / 2020. 2020 സെപ്റ്റംബര്‍ 285. 


കണയന്നൂര്‍ താലൂക്കില്‍ എളംകുളം വില്ലേജില്‍ 
കടവ്രന്ത ദേശത്ത്‌ പള്ളിപ്പറമ്പില്‍ വീട്ടില്‍ ബെറാമ (പ്ലമേന) 
എന്നവര്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതയുടെ അനന്തരാവാ 
കാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതയുടെ മകന്‍ 
പി. ആര്‍. ആന്റണി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 
12-4-2018-ാ൦ തീയതി മരിച്ചുപോയെന്നും പരേതയുടെ അവകാശി 
കളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മരിയ ഗൊരോതി മകള്‍ 66 
2 അല്‍ഫോന്‍സ, പി. ആര്‍. ി 63 
3 ജോസഫ്‌, പി. ആര്‍. മകന്‍ 61 


ആന്റണി, പി. ആര്‍. 56 


മോളി ഡേവിഡ്‌ മരണപ്പെട്ട മകന്‍ 


ഡേവിഡിന്റെ ഭാര്യ 62 
6 ഡയാന ഡേവിഡ്‌ ം മകള്‍ 37 
7 ഡോളി സിജോ s s 39 
8 ട്രീസ മരണപ്പെട്ട മകന്‍ 

ആല്‍ഫ്രഡിന്റെ ഭാര്യ 63 
9 സിനി ജോണ്‍സണ്‍ s മകള്‍ 40 
10 സിജുമോന്‍ [ി മകന്‍ 36 


മേല്‍പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശി 
കളെന്നുള്ളതിന്‌ അനന്തരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍ മാര്‍ഗ്ഗമോ വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


MAUB ag)5- 13583 /2020. 2020 സെപ്റ്റംബര്‍ 285. 


കണയന്നൂര്‍ താലൂക്കില്‍ മുളന്തുത്തി വില്ലേജില്‍ 
കാരിക്കോട്‌ ദേശത്ത്‌ തൊണ്ടിപ്പറമ്പില്‍ വീട്ടില്‍ റ്റി. ജി. രാമന്‍ 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാ 
വാകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി പരേതന്റെ 
ഭാര്യ പി. കെ. അംബുജാക്ഷി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 11-7-2020-ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിയുന്നു. 


256 


KERALA GAZETTE 


[Parr IT 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പി. കെ. അംബുജാക്ഷി ഭാര്യ 68 
2 ബീന, ആര്‍. മകള്‍ 37 
3 ബിന്ദു, ആര്‍. [ി 37 


ബിനിമോള്‍, ആര്‍. 31 


മമ 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ ഹാജ 
രാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എ-13533//2020. 2020 സെപ്റ്റംബര്‍ 28. 


കണയന്നൂര്‍ താലൂക്കില്‍ എളംകുളം വില്ലേജില്‍ 
കലൂര്‍ ദേശത്ത്‌ വേലിക്കകത്ത്പറമ്പില്‍ വീട്ടില്‍ 
വി. സി. ജോസഫ്‌ എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പരേതന്റെ അനന്തരാവാകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു 
വേണ്ടി പരേതന്റെ മകന്‍ ബെന്നി ജോസഫ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ ടിയാന്‍ 28-10-2009-ഠാം തീയതി മരിച്ചു 
പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലില്ലി ജോസഫ്‌ ഭാര്യ 71 
2 ബെന്നി ജോസഫ്‌ മകന്‍ 50 
3 ബെറ്റി ജോണ്‍സണ്‍ മകള്‍ 49 


4 ബിന്‍സി ജോസഫ്‌ 46 


2 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ ഹാജ 
രാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ-13488/2020. 2020 സെപ്റ്റംബര്‍ 25. 


കണയന്നൂര്‍ താലൂക്കില്‍ നടമ വില്ലേജില്‍ 
തെക്കുംഭാഗം ദേശത്ത്‌ ദര്‍ശന വീട്ടില്‍ സി. പി. രത്നപ്പന്‍ 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാ 
വാകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ മകന്‍ 
രാജീവ്‌, ആര്‍. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 17-6-2020-90 
തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശിയായി താഴെ 
പറയുന്നയാളാണുള്ളതെന്നും അറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
രാജീവ്‌, ആര്‍. മകന്‍ 49 


156 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശിയെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


MAUB ag)5- 13593 /2020. 2020 സെപ്റ്റംബര്‍ 285. 


കണയന്നൂര്‍ താലൂക്കില്‍ നടമ വില്ലേജില്‍ നടമ ദേശത്ത്‌ 
കൊലപ്പാണ്ടി ശ്ശേരി വീട്ടില്‍ കെ. ലോഹിദാക്ഷന്‍ 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാ 
വാകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ മകന്‍ 
ഷൈജു കെ. ലോഹിദാക്ഷന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
9-7-2020-90 DIDO മരിച്ചുപോയെന്നും പര്തേന്റെ അവകാശികളായി 
താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


വി. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഷൈജു കെ. ലോഹിദാക്ഷന്‍ മകന്‍ 41 
2 ബൈജു കെ. ലോഹിദാക്ഷന്‍ % 39 
3 സതി ഭാര്യ 61 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(6) 


അനന്തരാവകാശ 


നമ്പര്‍ എ- 13246 /2020. 2020 സെപ്റ്റംബര്‍ 28. 


കണയന്നൂര്‍ താലൂക്കില്‍ ഇടപ്പള്ളി സൌത്ത്‌ വില്ലേജില്‍ 
എളമക്കര ദേശത്ത്‌ പുത്തന്‍വീട്ടില്‍ വീട്ടില്‍ 
പി. ജെ. ജോര്‍ജ്‌, സെലിന്‍ ജോര്‍ജ്‌ എന്നിവര്‍ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. പരേതരുടെ അനന്തരാവാകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതരുടെ മകന്‍ 
പി. ജി. ജോര്‍ജ്‌ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാളുകള്‍ 4-10-2015, 
29-12-2017 എന്നീ തീയതികളില്‍ മരിച്ചുപോയെന്നും പരേതരുടെ 
അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിയുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ജോസഫ്‌, പി. ജി. മകന്‍ 61 
2 തോമസ്‌, പി. ജി. > 58 
3 പി. ജി. ജോര്‍ജ്‌ 8 55 
4 ഡിന ജേക്കബ്‌ മകള്‍ 52 
5 വില്‍സണ്‍, പി. ജി. മകന്‍ 49 
6 ലൈല സാബു മകള്‍ 46 
7 വില്യം, പി. ജി. മകന്‍ 43 
8 നെല്‍സണ്‍, പി. ജി. 42 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


257 





മേല്‍ പറഞ്ഞവരാണ്‌ പരേതരുടെ അവകാശികളെന്നുള്ളതിന്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(7) 


അനന്തരാവകാശ 


നമ്പര്‍ എ-13225/2020. 2020 സെപ്റ്റംബര്‍ 25. 


കണയന്നൂര്‍ താലൂക്കില്‍ നടമ വില്ലേജില്‍ 
നടമ ദേശത്ത്‌ പട്ടേരി മഠം വീട്ടില്‍ ജി. കമലം എന്നവര്‍ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതയുടെ അനന്തരാവാകാശി 
കളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതയുടെ മരണപ്പെട്ട 
മകന്‍ റ്റി. എസ്‌. രാമന്റെ മകന്‍ റ്റി. ആര്‍. ശങ്കരന്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ ടിയാള്‍ 2-7-2013-ഠാം തീയതി മരിച്ചുപോയെന്നും 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 
പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ 


നമ്പര്‍ 


പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 


1 റ്റി. ആര്‍. ശങ്കരന്‍ മരണപ്പെട്ട 
മകന്‍ 


ടി. എസ്‌. രാമന്റെ മകന്‍ 38 


2 റ്റി. ആര്‍. അനന്തനാരായണന്‍ 35 


മമ 2 


മേല്‍ പറഞ്ഞവരാണ്‌ പര്തേയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ എ-13228/2020. 2020 സെപ്റ്റംബര്‍ 25. 


കണയന്നൂര്‍ താലൂക്കില്‍ നടമ വില്ലേജില്‍ 
നടമ ദേശത്ത്‌ ജസിരി ഭവന്‍ വീട്ടില്‍ ശ്രീനിവാസന്‍ ഗോവിന്ദന്‍ 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാ 
വാകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ മകന്‍ 
പ്രവീണ്‍, ജെ. എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാ 
ഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
11-7-2020-ാ൦ തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശിക 
ളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പ്രവീണ്‍, ജെ. എസ്‌. മകന്‍ 42 
2 ലളിതാംബിക, എല്‍. ഭാര്യ 66 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


അനന്തരാവകാശ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


157 


(9) 


MAUB ag)5- 13263 /2020. 2020 സെപ്റ്റംബര്‍ 285. 


കണയന്നൂര്‍ താലൂക്കില്‍ ചേരാനല്ലൂര്‍ വില്ലേജില്‍ 
ചേരാനല്ലൂര്‍ ദേശത്ത്‌ ഈരകത്ത്‌ വീട്ടില്‍ പോള്‍, ഒ. സി. 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാ 
വാകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ മകന്‍ 
ടോജോ പോള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
3-8-201ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശി 


കളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 


അറിയുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മേഴ്സി പോള്‍ ഭാര്യ 59 
2 ടോജോ പോള്‍ മകന്‍ 31 


3 ജിതിന്‍ പോള്‍ 26 


2 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശിീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ എ-13480/2020. 2020 സെപ്റ്റംബര്‍ 28. 


കണയന്നൂര്‍ താലൂക്കില്‍ ഇടപ്പള്ളി സൌത്ത്‌ വില്ലേജില്‍ 
വെണ്ണല ദേശത്ത്‌ തെക്കും തല വീട്ടില്‍ റ്റി. ജി. വര്‍ക്കി, 
എം. എ. പളി എന്നിവര്‍ മരണപ്പെട്ടു പോയിട്ടുള്ള താണ്‌. 
പരേതരുടെ അനന്തരാവാകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു 
വേണ്ടി പരേതരുടെ മകന്‍ ജോര്‍ജ്‌, റ്റി. വി. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
എന്നീ 
തീയതികളില്‍ മരിച്ചുപോയെന്നും പരേതരുടെ അവകാശികളായി 


നടത്തിയതില്‍ ടിയാളൂകള്‍ 21-6-2019, 22 -4-2020 


താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജോര്‍ജ്‌, റ്റി. വി. മകന്‍ 60 


2 മോളി ഫിലിപ്പ്‌ മരിയ ഗൊറേറ്റി മകള്‍ 57 


3 ആനി റാഫി 50 


2 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതരുടെ അവകാശികളെന്നുള്ളതിന്‌ 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


258 


KERALA GAZETTE 


[Parr IT 





(1) 


നമ്പര്‍ എ-13235/2020. 2020 സെപ്റ്റംബര്‍ 25. 


കണയന്നൂര്‍ താലൂക്കില്‍ നടമ വില്ലേജില്‍ 
നടമ ദേശത്ത്‌ ഫ്ളാറ്റ്‌ നമ്പര്‍ സി, റോയല്‍ മുണ്ടോര്‍ക്കോട്ട്‌ 
വീട്ടില്‍ 


പോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാവാകാശികളെ സ്ഥാപിച്ചു 


ഗോപാലന്‍, കെ. വി. എന്നയാള്‍ മരണപ്പെട്ടു 


കിട്ടുന്നതിനുവേണ്ടി പരേതന്റെ ഭാരൃ ലത, കെ. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ ടിയാന്‍ 10-5-2020-90 തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണു 
ഉള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലത, കെ. ഭാര്യ 54 
2 ഹരികൃഷ്ണ, ജി. മകന്‍ 20 
3 അശ്വന്ത്‌ കൃഷ്ണ, ജി. ി 17 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(12) 


നമ്പര്‍ എ-13447/2020. 2020 സെപ്റ്റംബര്‍ 25. 


കണയന്നൂര്‍ താലൂക്കില്‍ നടമ വില്ലേജില്‍ 
എരൂര്‍ ദേശത്ത്‌ രാജ്ദീപ്‌ വീട്ടില്‍ കെ. രാമചന്ദ്രന്‍ നായര്‍ 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാ 
വാകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി പരേതന്റെ 
ഭാരൃ രാധ, പി. ആര്‍. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
20-8-1987-90 


തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 


അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 


അറിയുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാധ, പി. ആര്‍. ഭാര്യ 76 
2 രാജി, ആര്‍. മകള്‍ 49 
3 രാജീവ്‌, ആര്‍. മകന്‍ 45 


4 രഞ്ജിത്ത്‌, ആര്‍. 40 


മമ 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


158 


(8) 


MAB ag)5-13224/2020. 2020 സെപ്റ്റംബര്‍ 285. 


കണയന്നൂര്‍ താലൂക്കില്‍ നടമ വില്ലേജില്‍ 
നടമ ദേശത്ത്‌ പട്ടേരിമഠം വീട്ടില്‍ റ്റി. എസ്‌. രാമന്‍, 
ആര്‍. ഭുവനേശ്വരി എന്നിവര്‍ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. 
പരേതരുടെ അനന്തരാവാകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു 
വേണ്ടി പരേതരുടെ മകന്‍ റ്റി. ആര്‍. ശങ്കരന്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ ടിയാളുകള്‍ 4-8-2019, 11-11-1985 
എന്നീ തീയതികളില്‍ മരിച്ചുപോയെന്നും പരേതരുടെ 


അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 


അറിയുന്നു. 

ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 റ്റി. ആര്‍. ശങ്കരന്‍ മകന്‍ 38 


35 


2 


2 റ്റി. ആര്‍. അനന്തനാരായണന്‍ 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതരുടെ അവകാശികളെന്നുള്ളതിന്‌ 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശിീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(മ) 


നമ്പര്‍ എ-14300/2020. 2020 സെപ്റ്റംബര്‍ 23. 


കണയന്നൂര്‍ താലൂക്കില്‍ ചേരാനല്ലൂര്‍ വില്ലേജില്‍ 
വടുതല ദേശത്ത്‌ കാരത്താറ്റ്‌ വീട്ടില്‍ സജീവ്‌, കെ. എസ്‌. 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാ 
വാകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ ഭാര്യ 
എസ്‌ . 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 


ലിജു, കെ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 


7-8-2020-ാ൦ തീയതി മമരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിയുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 eed}, കെ. എസ്‌. ഭാര്യ 50 

2 സഞ്ജയ്‌ സജീവ്‌ മകന്‍ 21 

3 സംഗീത സജീവ്‌ മകള്‍ 16 

4 പുഷ്പലത മാതാവ്‌ 75 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 


259 





(15) 


നമ്പര്‍ എ-13606/2020. 2020 സെപ്റ്റംബര്‍ 25. 


കണയന്നൂര്‍ താലൂക്കില്‍ തൃക്കാക്കര (4) വില്ലേജില്‍ 
കളമശ്ശേരി ദേശത്ത്‌ ചേലക്കാട്ട്‌ വീട്ടില്‍ ജോമി, സി. വി. 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. അനന്തരാവാകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ മകന്‍ എബിന്‍ ജോമി 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 25-3-2018-ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


(രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അനു ജോമി ഭാര്യ 54 
2 എബിന്‍ ജോമി മകന്‍ 25 
3 എമില്‍ ജോമി മകള്‍ 23 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 
(16) 


നമ്പര്‍ എ-13460/2020. 2020 സെപ്റ്റംബര്‍ 28. 


കണയന്നൂര്‍ താലൂക്കില്‍ കുമ്പളം വില്ലേജില്‍ പനങ്ങാട്‌ 
ദേശത്ത്‌ മാളംകുഴിയില്‍ (പീടികത്തിട്ടയില്‍) വീട്ടില്‍ 
ആന്റണി, എം. എല്‍. എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
പരേതന്റെ ഭാരൃ മേരി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
3-3-2012-90 


തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 


അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 


അറിയുന്നു. 

(രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 മേരി ഭാര്യ 72 
2 ജോണ്‍സണ്‍, എം. എ. മകന്‍ 47 
3 റാണി ജുഡ്‌ മകള്‍ 45 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


Gaz. No. 2/2021/DTP (CLR). 


159 


(17) 


നമ്പര്‍ എ-14038 /2020. 2020 സെപ്റ്റംബര്‍ 23. 


കണയന്നൂര്‍ താലൂക്കില്‍ പൂണിത്തുറ വില്ലേജില്‍ 
പാലാരിവട്ടം ദേശത്ത്‌ വടക്കേനെല്ലിപ്പറമ്പില്‍ വീട്ടില്‍ 
ബാലകൃഷ്ണന്‍, വി. വി. എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
പരേതന്റെ മകന്‍ സജിത്ത്‌, എന്‍. ബി. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ ടിയാന്‍ 21-2-2019-ാ൦ തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന 
പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സതി ബാലകൃഷ്ണന്‍ ഭാര്യ 74 
2 സജിത്ത്‌, എന്‍. ബി. മകന്‍ 44 
3 ഷിബു, എന്‍. ബി. ി 42 
4 വിനോദ്‌ കുമാര്‍, എന്‍. ബി. 46 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(18) 


MAUB aG)5-13582/2020. 2020 സെപ്റ്റംബര്‍ 285. 


കണയന്നൂര്‍ താലൂക്കില്‍ എറണാകുളം വില്ലേജില്‍ 
തൃക്കണാര്‍വട്ടം ദേശത്ത്‌ കാട്ടൂര്‍ വീട്ടില്‍ കെ. ഒ. ആന്റണി 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. അനന്തരാവകാശിയെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ ഭാരയ ലൂസി ആന്റണി 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 2-8-2020-ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശിയായി താഴെ 
പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
ലൂസി ആന്റണി ഭാര്യ 82 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശിയെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(19) 


MAUB ag)5-13594/2020. 2020 സെപ്റ്റംബര്‍ 285. 


കണയന്നൂര്‍ താലൂക്കില്‍ മരട്‌ വില്ലേജില്‍ കുണ്ടന്നൂര്‍ 
ദേശത്ത്‌ കുടുമാന്‍ത്തറ വീട്ടില്‍ കെ. പി. അപ്പു (പി. അപ്പു) 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതി നു വേണ്ടി പരേതന്റെ മകന്‍ 
കെ. എ. അശോകന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 
25-10-2010-ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിയുന്നു. 


260 


KERALA GAZETTE 


[Parr IT 





(രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അശോകന്‍, കെ. എ. മകന്‍ 59 
2 ഭാസ്കരന്‍, കെ. എ > 56 
3 തിലകേശന്‍, കെ. എ [ി 65 
4 മഞ്ജു, കെ. എ മകള്‍ 60 


5 ഓമന, കെ. എ 48 


6 രാധ, കെ. എ. 45 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(20) 


നമ്പര്‍ എ-13296/2020. 2020 സെപ്റ്റംബര്‍ 25. 


കണയന്നൂര്‍ താലൂക്കില്‍ എളംകുളം വില്ലേജില്‍ 
കലൂര്‍ ദേശത്ത്‌ ഫ്ളാറ്റ്‌ നമ്പര്‍ ഇ ജുവല്‍ പേള്‍ വീട്ടില്‍ 
ടെര്‍സിറ്റ റാണി, കെ. ആര്‍. എന്നവര്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
പരേതയുടെ മകള്‍ സിസി ജോസഫ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ ടിയാള്‍ 23-12-2019-ാ൦ തീയതി മരിച്ചുപോയെന്നും 
പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 
പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


(രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വി. ജെ. ജോസഫ്‌ ഭര്‍ത്താവ്‌ 71 
2 സിസി ജോസഫ്‌ മകള്‍ 39 
3 സോണിയ ജോസഫ്‌ 37 


മമ 


4 സൌമ്യ ലൂസി ജോസഫ്‌ 33 


മമ 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(21) 


നമ്പര്‍ എ--13591/2020. 2020 സെപ്റ്റംബര്‍ 25. 


കണയന്നൂര്‍ താലൂക്കില്‍ എറണാകുളം വില്ലേജില്‍ 
കരിത്തല ദേശത്ത്‌ പാറേപ്പറമ്പില്‍ വീട്ടില്‍ പി. കെ. വാസു 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ ഭാര്യ പൊന്നമ്മ വാസു 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 6-1-2006-ാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


160 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പൊന്നമ്മ വാസു ഭാര്യ 75 
2 സജിത, പി. വി. മകള്‍ 60 
3 അജിത്ത്‌, പി. വി. മകന്‍ 57 
4 ബീന, പി. വി. മകള്‍ 55 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(22) 


നമ്പര്‍ എ-13659/2020. 2020 സെപ്റ്റംബര്‍ 29. 


കണയന്നൂര്‍ താലൂക്കില്‍ ഇടപ്പള്ളി (4) വില്ലേജില്‍ 
ചുറ്റുപാടുകര ദേശത്ത്‌ 8എ, സ്വരക്ഷ വീട്ടില്‍ കെ. പി. പണിക്കര്‍ 
എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. അനന്തരാവകാശിയെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ മകള്‍ സംഗീത, ആര്‍. 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 28-4-2020-ഠാം൦ തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശിയായി താഴെ 
പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
സംഗീത, ആര്‍. മകള്‍ 51 


മേല്‍ പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശിയെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(23) 


MAUS ag)5-18813/2020. 2020 നവംബര്‍ 20. 


കണയന്നൂര്‍ താലൂക്കില്‍ കുമ്പളം വില്ലേജില്‍ പനങ്ങാട്‌ 
ദേശത്ത്‌ ഈരാളിപ്പറമ്പ്‌ വീട്ടില്‍ ലക്ഷ്മി എന്നവര്‍ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. പരേതയുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതയുടെ സഹോദരി പുര്തന്‍ 
ദിവാകരന്‍, യു. എ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ 
മൂഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 7-4-1961-90 
തീയതി മരിച്ചുപോയെന്നും പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രവീര്്രന്‍, യു. എ. മരണപ്പെട്ട 
സഹോദരി പുര്തന്‍ 76 
2 ദിവാകരന്‍, യു. എ. ി ി 66 
3 രാധ, യു. എ. ടി മകള്‍ 70 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 261 





മേല്‍പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
തഹ ശീല്‍ദാര്‍ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


രേഖാമൂലം കണയന്നൂര്‍ മുമ്പാകെ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(24) 


നമ്പര്‍ എ--18814/2020. 2020 നവംബര്‍ 20. 


കണയന്നൂര്‍ താലൂക്കില്‍ കുമ്പളം വില്ലേജില്‍ പനങ്ങാട്‌ 
ദേശത്ത്‌ ഈരാളിപ്പറമ്പ്‌ വീട്ടില്‍ കേശവന്‍ എന്നയാള്‍ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ സഹോദരി പുരതന്‍ 
ദിവാകരന്‍, യു. എ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ 
മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 5-3-1968-90 
തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 


പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 
(രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 


1 രവീന്ദ്രന്‍, യു. എ. മരണപ്പെട്ട 


സഹോദരി alias 76 


2 ദിവാകരന്‍, യു. എ. 66 


2 മമ 


3 രാധ,യു. എ. മകള്‍ 70 


മമ 


മേല്‍പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
തഹ ശീല്‍ദാര്‍ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


രേഖാമൂലം കണയന്നൂര്‍ മുമ്പാകെ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(25) 


നമ്പര്‍ എ-21200/2020. 2020 ഫെ.ബുവരി 24. 


കണയന്നൂര്‍ താലൂക്കില്‍ നടമ വില്ലേജില്‍ 
എരൂര്‍ ദേശത്ത്‌ കാവനാല്‍ വീട്ടില്‍ എ. കെ. വാസുദേവന്‍, 
പി. എ. പ്രഭാവതി എന്നിവര്‍ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. 
പരേതരുടെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു 
വേണ്ടി പരേതരുടെ മകന്‍ എ. വി. രഞ്ജിത്ത്‌ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ ടിയാളൂകള്‍ 3-12-1993, 21-6-2009 എന്നീ 
തീയതികളില്‍ മരിച്ചുപോയെന്നും പരേതരുടെ അവകാശികളായി 
താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


(രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എ. വി. രഞ്ജിത്ത്‌ മകന്‍ 61 
2 കെ. വി. അജിത്ത്കുമാര്‍ > 65 
3 എ. വി. സൂരൃലത മകള്‍ 60 
4 എ. വി. സുരേഖ [ി 56 


മേല്‍പറഞ്ഞവരാണ്‌ പരേതരുടെ അവകാശികള്‍ 
എന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(26) 


MAUS ag)5-15140/ 2020. 2020 നവംബര്‍ 24. 


കണയന്നൂര്‍ താലൂക്കില്‍ വാഴക്കാല വില്ലേജില്‍ 
കാക്കനാട്‌ ദേശത്ത്‌ എളവക്കാട്ട വീട്ടില്‍ പരീത്‌ പിള്ള, ഇ. എ. 
എന്നയാള്‍ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. പരേതന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
പരേതന്റെ മകന്‍ മുഹമ്മദ്‌ ഫഹദ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ ടിയാന്‍ 30-8-2020-ാ൦ തീയതി മരിച്ചുപോയെന്നും 


പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ള 


തെന്നും അറിയുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 നസീമ പരീത്‌ പിള്ള ഭാര്യ 45 
2 ഹിബിന, ഇ. പി. മകള്‍ 25 


3 ഫാത്തിമ ഷിറില്‍ + 23 


4 മുഹമ്മദ്‌ ഫഹദ്‌ മകന്‍ 19 


മേല്‍പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(27) 


MAB ag)5- 16955 /2020. 2020 ഡിസംബര്‍ 4. 


കണയന്നൂര്‍ താലൂക്കില്‍ എറണാകുളം വില്ലേജില്‍ 
വീട്ടില്‍ വീട്ടില്‍ 
ഫിലിപ്പോസ്‌ മാത്യു എന്നയാള്‍ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. 


പെരുമാണൂര്‍ ദേശത്ത്‌ വലിയ 
പരേതന്റെ അനന്തരാ വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
പരേതന്റെ ഭാര്യ ലൈല ഫിലിപ്പ്‌ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ 


നടത്തിയതില്‍ ടിയാന്‍ 6-7-2020-ാ൦ തീയതി മരിച്ചുപോയെന്നും 


വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 


പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണു 


ള്ളതെന്നും അറിയുന്നു. 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലൈല ഫിലിപ്പ്‌ ഭാര്യ 63 


2 ജോര്‍ജ്‌ ഫിലിപ്പ്‌ മകന്‍ 38 


262 KERALA GAZETTE [Parr IT 





മേല്‍പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(28) 
നമ്പര്‍ എ-20202/2020. 2020 ഡിസംബര്‍ 23. 


കണയന്നൂര്‍ താലൂക്കില്‍ വാഴക്കാല വില്ലേജില്‍ കാക്കനാട്‌ 
ദേശത്ത്‌ ഫ്‌ളാറ്റ്‌ നമ്പര്‍ ദ3ഡി മദര്‍ബെറിവുഡ്സ്‌ വീട്ടില്‍ 
സൈനുല്‍ ആബിദ്‌, പി. എം. എന്നയാള്‍ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ ഭാരയ വഹീദ സൈന്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 19-10-2020-ാ൦ തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


(രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വഹീദ സൈന്‍ ഭാര്യ 63 
2 പര്‍വേസ്‌ സൈന്‍ മകന്‍ 4 
3 ആഷ സൈന്‍ മകള്‍ 37 


4 ദീപ്തി സൈന്‍ 27 


മമ 


മേല്‍പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(29) 
നമ്പര്‍ എ-18888//2020. 2020 ഡിസംബര്‍ 1. 


കണയന്നൂര്‍ താലൂക്കില്‍ തൃക്കാക്കര നോര്‍ത്ത്‌ വില്ലേജില്‍ 
ഞാലകം ദേശത്ത്‌ രേഷ്മ മഹല്‍ പള്ളത്ത്‌ വീട്ടില്‍ 
ബഷീര്‍, പി. കെ. എന്നയാള്‍ മരബപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പരേതന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
പരേതന്റെ മകന്‍ അബ്ദുള്‍ സമദ്‌ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ 
ടിയാന്‍ 26-7-2016-ാം തീയതി മരിച്ചുപോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിയുന്നു. 


(aa പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 


1 അബ്ദുള്‍ സമദ്‌ മരണപ്പെട്ട 


ആദ്യഭാര്യ 

ആരിഫബീവിയുടെ മകന്‍ 34 
2 രേഷ്മ ബഷീര്‍ os മകള്‍ 33 
3 മൂഹമ്മദ്‌ താരീഖ്‌ ം മകന്‍ 27 
4 റസിയ രണ്ടാം ഭാര്യ 42 
5 കൂഞ്ഞുബിപാത്തു മാതാവ്‌ 89 


മേല്‍പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(30) 
MAUB ag)5-19440/2020. 2020 ഡിസംബര്‍ 7. 


കണയന്നൂര്‍ താലൂക്കില്‍ പൂണിത്തുറ വില്ലേജില്‍ 
പൂണിത്തുറ ദേശത്ത്‌ പാലത്തിങ്കല്‍ വീട്ടില്‍ അല്ലി പവല്‍ 
എന്നവര്‍ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. പരേതയുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി 
പരേതയുടെ മകള്‍ ലൂസി പവല്‍ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ 
ട്ിയാള്‍ 1-10-2020-ഠ൦ തീയതി മരിച്ചുപോയെന്നും പരേതയുടെ 


അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിയുന്നു. 

ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ലൂസി പവല്‍ മകള്‍ 30 


2 ലിസ പവല്‍ 28 


2 


മേല്‍പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(31) 
നമ്പര്‍ എ-20460//2020. 2020 ഡിസംബര്‍ 8. 


കണയന്നൂര്‍ താലൂക്കില്‍ പൂണിത്തുറ വില്ലേജില്‍ 
പൂണിത്തുറ ദേശത്ത്‌ തുരുത്തേല്‍ വീട്ടില്‍ റ്റി. എന്‍. വേലപ്പന്‍ 
എന്നയാള്‍ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാ 
വാകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ മകന്‍ 
റെനീഷ്‌, റ്റി. വി. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ 
മൂഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 1-11-2020-90 
തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 റെസീനംറ്റി. വി. മകള്‍ 50 
2 സീന സാബൂ s 48 
3 റെനീഷ്‌, റ്റി. വി. മകന്‍ 45 


162 


12th Jan. 2021] 


COMMISSIONERATE OF LAND REVENUE 263 





മേല്‍പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(32) 


നമ്പര്‍ എ--19571/2020. 2020 ഡിസംബര്‍ 8. 


കണയന്നൂര്‍ താലൂക്കില്‍ ഇടപ്പള്ളി (സത്ത്‌) വില്ലേജില്‍ 
വെണ്ണുല ദേശത്ത്‌ സുധാമ വീട്ടില്‍ സതീഷ്‌, എസ്‌. എന്നയാള്‍ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാവകാശിയെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ ഭാര്യ വിദൃയ സതീഷ്‌ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 11-10-2020-ാം൦ തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശിയായി താഴെ 


പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
വിദ്യ സതീഷ്‌ ഭാര്യ 48 


മേല്‍പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശിയെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(33) 


നമ്പര്‍ എ-19572/2020. 2020 ഡിസംബര്‍ 8. 


കണയന്നൂര്‍ താലൂക്കില്‍ പൂണിത്തുറ വില്ലേജില്‍ 
വീട്ടില്‍ 


കെ. ജെ. ജോര്‍ജ്‌ ൫ ജോസഫ്‌ ജോര്‍ജ്‌ എന്നയാള്‍ മരണപ്പെട്ടു 


പൂണിത്തുറ ദേശത്ത്‌ കൊപ്പാണ്ടി ശ്ശേരി 
പോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാവാകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനുവേണ്ടി പരേതന്റെ ഭാര്യ ബീന ജോര്‍ജ്‌ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ ടിയാന്‍ 22-9-2020-ാം തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ള 
തെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബീന ജോര്‍ജ്‌ ഭാര്യ 51 
2 അഭിലാഷ്‌ ജോര്‍ജ്‌ മകന്‍ 27 
3 അഭിജിത്ത്‌ ജോര്‍ജ്‌ > 25 


Gaz. No. 2/2021/DTP (CLR). 


മേല്‍പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(34) 


നമ്പര്‍ എ-20146 /2020. 2020 ഡിസംബര്‍ 18. 


കണയന്നൂര്‍ താലൂക്കില്‍ നടമ വില്ലേജില്‍ നടമ 
ദേശത്ത്‌ കോട്ടയ്ക്കകത്ത്‌ 46-ഠം നമ്പര്‍ ലക്ഷ്മി വിലാസം 
പാലസ്‌ വീട്ടില്‍ ജയച്രന്ദന്‍ വടാന എന്നയാള്‍ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ ഭാര്യ ജയശ്രീ നായര്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 7-11-2020-ഠാം തീയതി 
മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജയശ്രീ നായര്‍ ഭാര്യ 59 
2 പാര്‍വൃതി, ജെ. മകള്‍ 17 


മേല്‍പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 


അനന്തരവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(35) 


നമ്പര്‍ എ-20356/2020. 2020 ഡിസംബര്‍ 8. 


കണയന്നൂര്‍ താലൂക്കില്‍ എറണാകുളം വില്ലേജില്‍ 
കരിത്തല ദേശത്ത്‌ ലക്ഷ്മി നിവാസ്‌ വീട്ടില്‍ പി. ലക്ഷ്മി 
എന്നവര്‍ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. പരേതയുടെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നുവേണ്ടി പരേതയുടെ 
ജനാര്‍ദ്ധന 


ഭര്‍ത്താവ്‌ എന്‍. അയ്യര്‍ 


അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 


സമര്‍പ്പിച്ച 


നടത്തിയതില്‍ ടിയാള്‍ 6-11-2020-ാ൦ തീയതി മരിച്ചുപോയെന്നും 


പരേതയുടെ അവകാശികളായി താഴെ പറയുന്ന 


പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എന്‍. ജനാര്‍ദ്ധന അയ്യര്‍ ഭര്‍ത്താവ്‌ 76 
2 മഞ്ജു, ജെ. മകള്‍ 44 
3 മനോജ്‌, ജെ. മകന്‍ 46 


264 


KERALA GAZETTE 


[Parr IT 





മേല്‍പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
കണയന്നൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


രേഖാമൂലം 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(36) 


നമ്പര്‍ എ-17742/2020. 2020 ഡിസംബര്‍ 11. 


കണയന്നൂര്‍ താലൂക്കില്‍ എളംകുളം വില്ലേജില്‍ 
എളകുളം ദേശത്ത്‌ വട്ടക്കേരി വീട്ടില്‍ വി. സി. പുരുഷന്‍ 
എന്നയാള്‍ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. പരേതന്റെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ ഭാരൃ 
ലളിത പുരുഷന്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ 
മൂഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാന്‍ 21-7-2018-ാ൦ 
തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


(രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലളിത പുരുഷന്‍ ഭാര്യ 56 
2 സ്മിത മകള്‍ 40 
3 ബിന്ദാര + 38 
4 വിജിത മരണപ്പെട്ട മകന്‍ 
വില്യംസിന്റെ ഭാര്യ 35 
5 ശ്രീലക്ഷ്മി, വി. ഡബ്ളിയു. ,, മകള്‍ 14 


ശ്രീപാര്‍വതി, വി. ഡബ്ളിയു. ,, 12 


മമ 


മേല്‍പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 


അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(37) 


നമ്പര്‍ ag)s-17913/2020. 2020 ഡിസംബര്‍ 12. 


കണയന്നൂര്‍ താലൂക്കില്‍ തൃക്കാക്കര (നോര്‍ത്ത്‌) 
വില്ലേജില്‍ ഞാലയം ദേശത്ത്‌ അമ്പാടി വീട്ടില്‍ 
പി. എ. ഉണ്ണികൃഷ്ണന്‍ എന്നയാള്‍ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പരേതന്റെ അനന്തരാവകാശിയെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
ഭാരൃ വത്സലകുമാരി, സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 


പരേതന്റെ പി. 


നടത്തിയതില്‍ ടിയാന്‍ 8-8-2020-ാം തീയതി മരിച്ചുപോയെന്നും 


പരേതന്റെ അവകാശിയായി താഴെ പറയുന്നവര്‍ 
മാര്രമാണുള്ളതെന്നും അറിയുന്നു. 
പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
വല്‍സലകുമാരി ഭാര്യ 72 


164 


മേല്‍പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശിയെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(38) 


നമ്പര്‍ എ-19616/2020. 2020 ഡിസംബര്‍ 23. 


കണയന്നൂര്‍ താലൂക്കില്‍ മരട്‌ വില്ലേജില്‍ 
മരട്‌ ദേശത്ത്‌ കൌസ്തുഭം വീട്ടില്‍ അംബിക, ഇ. കെ. 
എന്നവര്‍ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. പരേതയുടെ അനന്തരാ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതയുടെ മകന്‍ 
ജയകൃഷ്ണന്‍, ബി. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 

വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ ടിയാള്‍ 
14-9-2000-ാഠ൦ തീയതി മരിച്ചുപോയെന്നും പരേതയുടെ അവകാശി 


കളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു. 


(a പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ബാലകൃഷ്ണന്‍, കെ. കെ. ഭര്‍ത്താവ്‌ 20 

2 ജയദേവന്‍, ബി. മകന്‍ 37 


3 ജയകൃഷ്ണന്‍, ബി. 31 


മമ 


മേല്‍പറഞ്ഞവരാണ്‌ പരേതയുടെ അവകാശികളെന്നുള്ളതിന്‌ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം കണയന്നൂര്‍ തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ 
വരുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കണയന്നൂര്‍. 


(പ്പ) 


തഹശീൽദാർ. 


Aluva Taluk 


പരസ്യം 


() 


നമ്പര്‍ എച്ച്‌3-7135/2020. 2020 സെപ്റ്റംബര്‍ 30. 


ആലുവ താലൂക്ക്‌, ആലുവ ഈസ്റ്റ്‌ വില്ലേജില്‍ 
നൊച്ചിമ കരയില്‍ അശ്വനി ഭവന്‍ വീട്ടില്‍ അശ്വനി കുമാര്‍ 
മകന്‍ വിശാഖ്‌ നായര്‍ എന്ന കക്ഷി 22-6-2013-ാം തീയതി 
മരണപ്പെട്ടതാണെന്നും ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
അനുവദിച്ചുകൊടുക്കണമെന്ന്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ പരേതന്റെ 
പിതാവ്‌ അശ്വനി കുമാര്‍ അപേക്ഷ സമര്‍പ്പിച്ചിട്ടുള്ളതാണ്‌. 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവരാണ്‌ പരേതന്റെ നിയമാനുസൃത 
അവകാശികളെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീകല അശ്വനികുമാര്‍ മാതാവ്‌ 52 
2 അശ്വനികുമാര്‍ പിതാവ്‌ 55 


3 കൃഷ്ണ എ. കെ. നായര്‍ സഹോദരി 


ലക്ഷ്മി എ. കെ. നായര്‍ 30 


2 


